| Reg. No . രജി. നമ്പർ 
KL / TV ( N ) /12/ 2009 - 2011 


Government of Kerala 
- കേരള സർക്കാർ 

| 2009 


OVERNM 


6 


ാർ 


VERALA 


1 


സ് 


VMENT OF 


പ 


त्यान 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


22nd December 2009 
2009 ഡിസംബർ 22 


No. 


Vol. LIV 
വാല്യം 54 


THIRUVANANTHAPURAM , TUESDAY 

തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


1st Pousha 1931 
1931 പൌഷം 1 


PART III 
Animal Husbandry Department 


ലേല പരസ്യം 


നമ്പർ ബി - 542 / 01. 


- 2009 നവംബർ 10 . 


- മല മ്പുഴ മേഖലാ കോഴി വളർത്തൽ കേന്ദ്ര ത്തിലെ 
ഹാച്ചറിന്റെയും സൈറ്ററിന്റെയും ഉപയോഗ ശൂന്യമാ യ 
ഉപകരണങ്ങൾ 15 - 1 - 2010 - ന് രാവിലെ 11. 30 - ന് പരസ്യമായി 
ലേലം ചെയ്തു വിൽക്കുന്നതാണ്. ലേലത്തിൽ പങ്കുകൊള്ളാൻ 
ആഗ്രഹിക്കു ന്ന വർ അന്നേദിവസം രാവിലെ 11 മണിക്ക് 
മുമ്പായി 500 രൂപ നിരതദ്രവ്യം കെട്ടിവെയ്ക്കേണ്ടതാണ്. 
ഏറ്റവും കൂടുതൽതുകയ്ക്ക് ലേലംക്കൊള്ളുന്ന വ്യക്തിയുടെ 
പേരിൽ ലേലം താൽക്കാലികമായി സ്ഥിരപ്പെടുത്തുന്നതും, 
പസ്ത വ്യക്തി ലേലത്തുകയുടെ പകുതി അപ്പോൾ 
തന്നെ അടയ്ക്കേ ണ്ട തു മാ ണ് . ലേലം സ്ഥിരപ്പെടുത്തിയ 

ശേ ഷം ടിയാൻ നികുതി ഉൾപ്പെടെ ബാക്കി തുകയും 
അടയ്ക്കേണ്ടതാണ്. 


തുക മുഴു വൻ സർ ക്കാ രി ലേക്ക് മുതൽ കൂട്ടു ന്ന തും 
ഓഫീസർക്ക് യുക്തമെന്ന് തോന്നുന്നപക്ഷം തൊട്ടു താഴെ 
യുള്ള തുകയ്ക്ക് ലേലം താൽക്കാലികമായി ഉറപ്പിക്കു ന്ന 
തിനോ പുനർലേലം ചെയ്യുവാനോ ഉള്ള പൂർണ്ണ അധികാരം 
ഉണ്ടായിരിക്കുന്നതാണ്. 

സാധാരണ സർക്കാർ ലേലത്തിന്റെ നട പടികൾ ഈ 
ലേലത്തിനും ബാധകമായിരിക്കും. ഈ ലേലം സംബന്ധിച്ച 
നി ബ ന്ധ ന ക ൾ മാറ്റു ക , ലേലം നിർത്തി വെവ യ് ക്കു ക , 
റദുചെയ്യുക, മറ്റുവിധ മാറ്റങ്ങൾ വരുത്തുക എന്നിവയ്ക്കുള്ള 
അ ധി കാ രം താഴെ ഒപ്പിട്ടി രിക്കുന്ന ഈ ഫീ സ റിൽ 
നിക്ഷിപ്തമാണ്. 


ലേല ത്തിൽ പങ്കു കൊ ള്ളാ നാ ഗ ഹി ക്കു ന്ന വർക്ക് 
ഹാച്ചറിന്റെയും സൈറ്ററിന്റെയും ഉപയോഗ ശൂന്യമാ യ 
ഉപകരണങ്ങൾ പരിശോധിക്കണമെങ്കിൽ ആയത് ഓഫീസ് 
സമയത്ത് പരിശോധിക്കാവുന്നതാണ്. 


- ലേലംക്കൊള്ളുന്ന വ്യക്തി/ സ്ഥാപനം മേൽപ്പറഞ്ഞ 
തര ത്തിൽ പകുതി തുക യോ , സ്ഥിര പ്പെടു ത്തി ഉത്തരവ് 
ലഭിച്ച് ബാക്കി മുഴുവൻ തുകയോ കെട്ടിവെയ്ക്കാതിരുന്നാൽ 
പ്രസ്തുത വ്യക്തിയുടെയോ/ സ്ഥാപനത്തിന്റെയോ കെട്ടിവച്ച് 


മേഖലാ കോഴിവളർത്തൽ കേന്ദ്രം, 

- ( ഒപ്പ്). 
മലമ്പുഴ. 

അസിസ്റ്റന്റ് ഡയറക്ടർ( പി ). 


Gaz . No. 50 /2009/DTP. (Animal) . 


